© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


378 


KERALA GAZETTE 





(31) 


നമ്പര്‍ ജി2-10109 /2020. 2020 നവംബര്‍ 3. 


പയ്യന്നൂര്‍ താലൂക്കില്‍ രാമന്തളി വില്ലേജില്‍ വടക്കുമ്പാട്‌ 
ദേശത്ത്‌ ഫാത്തിമ മന്‍സിലില്‍ നൌഷാദ്‌, എം. കെ. എന്നയാള്‍ 
4-10-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
റുസീന, എം. കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്ന 4 (നാല്‌) പേരാണ്‌ അനന്തരാവകാശി 
കളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റുസ്സീന, എം. കെ. ഭാര്യ 32 
2 ദില്‍ഷാദ്‌ റഹ്മാന്‍, എം. കെ. മകന്‍ 15 
3 മൂഹമ്മദ്‌ സഹര്‍ഷാദ്‌, എം. കെ. as 9 
4 കുഞ്ഞായിസ്സറു, എം. കെ. മാതാവ്‌ 72 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
പയ്യന്നൂര്‍. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


KASARAGOD DISTRICT 
Kasaragod Taluk 
NOTICE 
(D 


Ref. C1-10772/2020. 24th September 2020. 


Notice is hereby given to all to whom it may 
concern that Haleemath Nasima, K. A. 
d/o (L) Abdul Kader, Parakettu House, Kollambady, 
Thuruthi Road, Kasaragod P. O., Kasaragod Village has 
filed an application for legal heirship certificate in respect 
of the legal heirs of Abdul Kader, s/o Abdul Rahiman Haji, 
Parakkettu House, Kollambady, Thuruthi Road, Kasaragod 
who expired on 10-2-2020 and that it has been reported to 
this office that the persons named in the schedule below 
are the legal heirs of the said late Abdul Kader, 
s/o Abdul Rahiman Haji, Parakettu House, Kollambady, 
Thuruthi Road, Kasaragod and that objection if any 
against the issuance of the said legal heirship certificate 
should be filed in person before the Tahsildar, Kasaragod 
within 30 days from the date of publication of this notice 
in the Kerala Government Gazette. Objection filed after 
the stipulated time will not be considered. 


278 


[Parr II 
SCHEDULE 

Sl Name of the Relationship Age 
No. _ legal heirs with the deceased 

1 Sahira Banu Wife 61 

2  Haleemath Nasima, K. A. Daughter 4 

3 Faisal, K. A. Son 38 

4  Nafeesath Namseera Daughter 35 

5 Ayishath Farsana *. 2] 


(മ) 


Ref. C2-12156/2020. Sth October 2020. 


Notice is hereby given to all to whom it 
may concern that Susheel Kumar, K. s/o (L) 
K. E. Kunhambu Nair, Kalakkara Veedu, P. O. Kuttikol 
residing at Kuttikkol Village has filed an application for 
legal heirship certificate in respect of the legal heirs of 
K. E. Kunhambu Nair, s/o (L) Kunhi Kannan Nair, 
Kalakkara Veedu, P. O. Kuttikol, Kuttikkol Village, 
Kasaragod Taluk who expired on 7-1-2020 and that it has 
been reported to this office that the persons named in the 
schedule below are the legal heirs of the said late of 
K. E. Kunhambu Nair, s/o (L) Kunhi Kannan Nair, 
Kalakkara Veedu, P. O. Kuttikol, Kuttikkol Village, 
Kasaragod Taluk and that objection if any against the 
issuance of the said legal heirship certificate should be 
filed in person before the Tahsildar, Kasaragod within 30 
days from the date of publication of this notice in the 
Kerala Government Gazette. Objection filed after the 
stipulated time will not be considered. 


SCHEDULE 

Sl Name of the Relationship Age 
No. legal heirs with the deceased 

1 K. Dhanalakshmi Amma Wife B 

2  Susheel Kumar, K. Son 0 

3. Sheela, K. Daughter 55 

4 Vijayakrishnan, K. Son 48 
Taluk Office, (Sd.) 
Kasaragod. Tahsildar. 


Hosdurg Taluk 
പരസ്യം 


() 


റഫ്‌. ബി2-10112/2020. 2020 സെപ്റ്റംബര്‍ 23. 


ഹോസ്ദുര്‍ഗ്ഗ്‌ താലൂക്കില്‍ കോട്ടിക്കുളം വില്ലേജില്‍ 
ബേക്കല്‍, മലാംകുന്ന്‌, വാണിയം വളപ്പ്‌ ദേശത്ത്‌ ശിവകൃഷ്ണ 
വീട്ടില്‍ എം. ബാലകൃഷ്ണന്‍, 5/0 (ലേറ്റ്‌) അപ്പക്കുഞ്ഞി 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
വിശാലാക്ഷി, കെ., കോട്ടിക്കുളം സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 25-1-2018-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


